Government of Kerala 
കേരള സർക്കാർ 

2010 


| Reg . No . രജി. നമ്പർ 
KL/ TV ( N )/12/ 2009 - 2011 


KERALA 


:കാർ 


GOVERNA 


KUMENT OF 
15 . 

" 


സ 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


| 


UVANANTHAPUR 


DAY 


Vol. LV 
വാല്യം 55 


THIRUVANANTHAPURAM, TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


20th April 2010 

2010 ഏപ്രിൽ 20 
30th Chaithra 1932 
1932 ചൈതം 30 


- No. 

നമ്പർ 


നെടുമങ്ങാട് മുൻസിഫ് കോടതി മുമ്പാകെ 


0 . P. ( Succ.) No. 2/ 2010 


മരണപ്പെട്ടുപോയ ഉദയകുമാറിന് ( H . C. T. 6689 ) ഗ്രൂപ്പ് 
ഇൻഷ്വറൻസ് ഡത്ത് ക്ലെയിം ( Claim No. 3216 ) ഇനത്തിൽ 
കിട്ടുവാനുള്ള സംഖ്യ 1,72,780 രൂപ വാങ്ങിയെടുക്കുന്നതിന് 
ബോധിപ്പിച്ചിട്ടുള്ള മേൽനമ്പർ ഹർജി 2010-ാംമാണ്ട് 6 -ാം മാസം 
21 -ാം തീയതി വിചാരണ വച്ചി രി ക്ക യാൽ 
ആർക്കെ ങ്കിലും എന്തെങ്കിലും തർക്ക മു ള്ള പക്ഷം 
അന്നേദിവസം ഹാജ രായി ബോധിപ്പി ക്കേ ണ്ട തും 
അല്ലാ ത്ത പക്ഷം തർക്ക മി ല്ലെന്ന് കണ്ട് ഹർജി തീർച്ച 
ചെയ്യുന്നതാണെന്നുള്ള വിവരം ഇതിനാൽ തെര്യപ്പെടുത്തി 
കൊള്ളുന്നു . 


ഹർജിക്കാർ - 
1. ഊഴ മ ല യ് ൽ വില്ലേജിൽ പുതു ക്കു ളങ്ങര 

മുറിയിൽ ആ ഴ കത്ത് കട്ട യ് ക്കാൽ വീട്ടിൽ 
ഉദയകുമാറിന്റെ വിധവ സതീറ് 

ടിയിൽ യു . എസ്. അമൃത 
3. ടിയിൽ യു . എസ്. അമിതാഭ് 

4. ടിയിൽ എൻ. രാധാഭായി 
എതൃകക്ഷികൾ: ഇല്ല 

സകലമാനപേരെയും തെര്യപ്പെടുത്തുന്നത്. 


നെടുമങ്ങാട്, 
15 - 2 - 2010 . 


വാദിഭാഗം അഡ്വക്കേറ്റ്, 
എം . ഭുവനേന്ദ്രൻ നായർ. 


